| Reg. No. രജി. നമ്പർ 
KL/ TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


: 


RNMENT 

4 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


16th February 2010 
2010 ഫെബ്രുവരി 16 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


27th Magha 1931 
| 1931 മാഘം 27 


- നമ്പർ 


PART III 
Labour Department 


നോട്ടീസ് 


| ശ്രീ . അയ്യപ്പന്റെ ആശിത രായി ആശിത ർ എന്ന 
നിർവചനത്തിൽ ഉൾപ്പെടുന്നവരായി മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി 
മുതൽ 15 ദിവ സ ത്തി നകം എന്റെ മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമ യ പരിധിക്കകം യാതൊരു അവകാശ വാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ 270 / 2009. 

2010 ജനുവരി 15. 
-- ഡബ്ളിയു . സി. സി . 196/2006. 
- ശ്രീ . അബ്ദുൾ റഷീദ്, പട്ടാരി ഹൗസ്, കരുമനംകുറിശ്ശി, 
ചെർപ്പുളശ്ശേരി, പാലക്കാട് ജില്ല എന്ന തൊഴിലുടമയുടെ 
കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
26 -7 -2005 - ന് മരണമടഞ്ഞ ശ്രീ . അയ്യപ്പൻ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേസിലെ 
2 -ാം എതിർകക്ഷിയായ ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനി 
ലിമിറ്റഡ് 3,68 ,769 രൂപ (മൂന്നുലക്ഷത്തി അറുപത്തിഎണ്ണായിരത്തി 
എഴുന്നൂറ്റി അറുപത്തൊൻപത് രൂപ മാത്രം) ഈ കോടതിയിൽ 

കെട്ടി വച്ചിട്ടു ണ്ട് . വർക്ക് മെൻ സ് കോമ്പൻ സേ ഷൻ 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം 
മരണമടഞ്ഞ തൊഴി ലാളി ശ്രീ . അയ്യപ്പന്റെ ആശ്രിതരായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളു വെന്ന് വടക്കാഞ്ചേരി 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 
ക്രമ പേരും മേൽവിലാസവും പരേതനുമായുള്ള വയസ്സ് 
നമ്പർ 

ബന്ധം 


2010 ജനുവരി 15 . 


നമ്പർ എ 714 / 2008 . 

- ഡബ്ളിയു . സി. സി . 310 / 98. 


ശീ . ദേവസ്സി, എലുവത്തിങ്കൽ ഹൗസ്, അത്താണി, 
ഉദയനഗർ, തൃശ്ശൂർ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 15 - 10 - 1998 - ൽ 
മ ര ണ മ ടഞ്ഞ ശീ . കേശ വൻ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേസിലെ 
എതിർകക്ഷിയായ ശ്രീ . ദേവസ്സി, എലുവത്തിങ്കൽ ഹൗസ്, 
അത്താണി, കിള്ളന്നൂർ, ഉദയനഗർ, തൃശ്ശൂർ എന്ന വ്യക്തി ഈ 
കോടതിയിൽ 1,31,950 രൂപ ( ഒരു ലക്ഷത്തിമുപ്പത്തൊന്നായിരത്തി 
തൊള്ളായിരത്തിഅൻപത് രൂപ മാത്രം) കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക് മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് 
അ നു സ രിച്ച് നിർവ്വചിച്ചപ്രകാരം മരണമടഞ്ഞ തൊഴിലാളി 
ശ്രീ . കേശവന്റെ ആശ്രിതയായി ഭാര്യ ശ്രീമതി മാത്രമേ 
ഉള്ളൂ വെന്ന് തൃശ്ശൂർ 3 -ാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 


| 1 


- 


46 


കല്യാണി, 

- ഭാര്യ 
തെക്കിൻകാട് കോളനി, 
സൗത്ത് കൊണ്ടാഴി പി . ഒ ., 
തൃശ്ശൂർ 


2 


അജിത 


12 


മകൾ ( മൈനർ) 

( 8 - 12 - 1996 ) 


16th FEB . 2010 ] 


LABOUR DEPARTMENT 


66 


( 3 ) 


DO 


പേരും മേൽവിലാസവും പരേതനുമായുള്ള വയസ്സ് പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം എന്റെ 
ബന്ധം 

മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 

തു മാ ണ് . നിർദ്ദിഷ്ട സമ യ പ രി ധിക്കകം യാതൊരു 
ശ്രീമതി. ഭാര്യ 

അവകാശവാദവും ലഭിച്ചി ല്ലെ ങ്കിൽ നഷ്ട പ രി ഹാര തുക 
w / o (L ) കേശവൻ, 

മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന 
ഒടുവിൻകാട്ടിൽ ഹൗസ്, 

താണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
അത്താണി, തൃശ്ശൂർ 

യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 
| ശീ . കേശവന്റെ ആശിത രായി ആശിത ർ എന്ന 
നിർവചനത്തിൽ ഉൾപ്പെടുന്നവരായി മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 
ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി നമ്പർ എ 1734 /2008 . 

| 2010 ജനുവരി 15. 
മുതൽ 15 ദിവ സ ത്തി നകം എന്റെമുമ്പാകെ എഴുതി 

-- ഡബ്ളിയു . സി . സി. 110 /2005. 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമ യ പ രി ധിക്കകം യാതൊരു അവകാശ വാദവും 

ശീ . എം . കെ . ഷബീർ , മാനേ ജിംഗ് പാർട്ട് ണർ, 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 

മോഡേൺ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ്, കാരൂർ, ചാലക്കുടി, 
വ്യക്തിക്ക് വിത രണം ചെയ്യു ന്ന താ ണ്. അ തി നു ശേഷം 

തൃശ്ശൂർ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ 

മാരകമായി അപകടമുണ്ടായി 9 -1-2005- ന് മരണമടഞ്ഞ തൊഴിലാളി 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ യാതൊരു കാരണവശാലും 

ശീ . കിഷോർ എന്ന കിരൺ കു മാ റിന്റെ ആശിതർക്ക് 
പരിഗണിക്കുന്നതല്ല . 

ന ഷ് ട പ രി ഹാരം നൽകു ന്ന തി നായി കേസിലെ 2 -ാം 
എതിർകക്ഷിയായയുണൈറ്റഡ് ഇൻഡ്യ ഇൻഷ്വറൻസ് കമ്പനി 

ലിമിറ്റഡ് 5, 11,261 രൂപ (അഞ്ചുലക്ഷത്തി പതിനൊന്നായിരത്തി 
നമ്പർ എ 882 / 2009. 

2010 ജനുവരി 15 . ഇരുന്നൂറ്റി അറുപത്തിഒന്ന് രൂപ മാത്രം) ഈ കോടതിയിൽ 
- ഡബ്ളിയു . സി. സി . 31/ 2005. 

കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 

2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ 
ശ്രീ . ഷാലു , സി. എസ്., ചതരായി പറമ്പിൽ, 20/ 59, 

തൊഴിലാളി ശ്രീ. കിഷോർ എന്ന കിരൺകുമാറിന്റെ ആശ്രിതരായി 
കൂടപ്പുഴ, ചാലക്കുടി, തൃശ്ശൂർ എന്ന തൊഴിലുടമയുടെ കീഴിൽ താഴെ പറയുന്നവർമാത്രമേ ഉള്ളൂ വെന്ന് കൊടു ങ്ങ ളൂർ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 2 - 5- 2004- ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
മ ര ണ മ ട ഞഞ്ഞ തൊഴി ലാളി ശീ . അൻവർ എന്ന ചെയ്തിരിക്കുന്നു . 
സതീഷ്കുമാറിന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതി 

കമ 
നായി കേസിലെ 2 -ാം എതിർകക്ഷിയായ ഓറി യ ന ൽ 

പേരും മേൽവിലാസവും പരേതനുമായുള്ള 
നമ്പർ 

ബന്ധം 
ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 5,74, 691 രൂപ (അഞ്ചു 
ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിഒന്ന് | 1 കുട്ടപ്പൻ, 

അച്ഛൻ 
രൂപ മാത്രം) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് 

കണിശപ്പിള്ളി ഹൗസ്, 
കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 

പി . ഒ . പൂപ്പത്തി, 
നിർവ്വചിച്ചപ്രകാരം മരണമടഞ്ഞ തൊഴിലാളി ശ്രീ . അൻവർ എന്ന 

മാള, തൃശ്ശൂർ. 
സതീഷ്കുമാറിന്റെ ആശ്രിതരായി താഴെ പറയുന്നവർ മാത്രമേ 

- 2 അമ്മിണി കുട്ടപ്പൻ 
ഉള്ളൂവെന്ന് തൃശ്ശൂർ ഒന്നാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 

3 മമിത 
ക്രമ പേരും മേൽവിലാസവും പരേതനുമായുള്ള 

d / o കുട്ടപ്പൻ 

സഹോദരി 
നമ്പർ 

ബന്ധം - ടി 

(അവിവാഹിത ) 
1 പി. എം . വാഹിദ 

ഭാര്യ 

ശ്രീ . കിഷോർ എന്ന കിരൺകുമാറിന്റെ ആശ്രിതരായി മറ്റ് 
w / o അൻവർ എന്ന 

ആരെങ്കിലുമുണ്ട്ങ്കിൽ ഈ നോട്ടീസ് കേരള ഗസറ്റിൽ 
സതീഷ് കുമാർ, 

പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം എന്റെ 
പോക്കാക്കില്ലത്ത് ഹൗസ്, 

മുമ്പിൽ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
പി. ഒ. വടൂക്കര, തൃശ്ശൂർ-7 

തെളിയിക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ് സമയ പരിധിക്കകം 

യാതൊരു അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
2 അനീഷ് താഹിർ, 

മൈനർ മകൻ 

മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
കറപ്പം വീട്ടിൽ ഹൗസ്, 

( 16 - 4 - 2003 ) 

ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
s / o പി . എം . വാഹിദ , 

ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല . 
പോക്കാക്കില്ലത്ത് ഹൗസ്, 

പി . ഒ. വടൂക്കര, തൃശ്ശൂർ- 7 
3 - ശാന്തമ്മ 

അമ്മ നമ്പർ എ . 1023/ 2009. 

2010 ജനുവരി 16 . 
w /o രാധാകൃഷ്ണ ൻ നായർ, 

- ഡബ്ളിയു . സി. സി. 76 / 2006 . 
മാവോലിൽ ഹൗസ്, 

ശ്രീമതി. സാബിറ ലത്തീഫ് w / o അബ്ദുൾ ലത്തീഫ്, 
അനാരി ചെറുതാന പി. ഒ., 

സാബിറ മൻസിൽ, ചെറുവാളൂർ പി . ഒ ., കൊരട്ടി, തൃശ്ശൂർ 
ആലപ്പുഴ 

എന്ന തൊഴിലു ട മയുടെ കീഴിൽ ജോലി നോക്കിവരവെ 
4 രാധാകൃഷ്ണൻ നായർ 

അച്ഛൻ 

മാരകമായി അപകടമുണ്ടായി മര ണ മടഞ്ഞ തൊഴിലാളി 

ശ്രീ . ഷീൻ ഷൗക്കത്തലിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 

നൽകു ന്ന തി നായി കേസിലെ 2 -ാം എതിർകക്ഷിയായ ദി 
- ശ്രീ . അൻവർ എന്ന സതീഷ്കുമാറിന്റെ ആശ്രിതരായി 

ഓറിയന്റൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 6, 21, 504 രൂപ 
ആശ്രിതർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നവരായി മറ്റ് ( ആറുലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റിനാല് 
ആരെങ്കിലു മുണ്ടങ്കിൽ ഈ നോട്ടീസ് കേരള ഗസറ്റിൽ രൂപ മാത്രം) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് 


അമമ്മ 


ടി 


| (5 ) 


- ടി 


16th FEB. 2010] 


LABOUR DEPARTMENT 


കോമ്പൻസേഷൻ ആക്ട് 1923 - ലെ 2 (1) ( ഡി) വകുപ്പ് അനുസരിച്ച് 
മരണമടഞ്ഞ തൊഴിലാളി ശ്രീ . ഷീൻ ഷൗക്ക ത്ത ലിയുടെ 
ആശ്രിതരായി താഴെ പറയുന്നവർ മാത്രമേ ഉള്ളൂ വെന്ന് 
അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
- കമ പേരും മേൽവിലാസവും പരേതനുമായുള്ള 
നമ്പർ 

ബന്ധം 
| 1 ഐ . ഐ . ഷൗക്കത്തലി, 

പിതാവ് 
ഇക്കിളിപറമ്പിൽ ഹൗസ്, 
കട്ടപ്പുറം ദേശം, 
മുരിങ്ങൂർ തെക്കുമുറി, 

കൊരട്ടി പി . ഒ ., തൃശ്ശൂർ. 
| 2 സൈനബ , 

മാതാവ് 
- W / o ഷൗക്കത്തലി 

- ടി 
- 3 ഷാൻ ഷൗക്കത്തലി 

സഹോദരൻ 


- ശ്രീ . ഷീൻ ഷൗക്ക ത്ത ലിയുടെ ആശിത രായി മറ്റ് 
- ആരെങ്കി ലു മുണ്ടങ്കിൽ ഈ നോട്ടീസ് കേരള ഗസറ്റിൽ 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം എന്റെ 
മുമ്പിൽ ഹാജരായി രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം 
യാതൊരു അവകാശവാദവുംഉന്നയിച്ചില്ലെങ്കിൽ കെട്ടി വച്ച് 
മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

കമ്മീഷണർ ഫോർ വർക്ക്മെൻസ് 
കമ്മീഷണറുടെ കാര്യാലയം, - കോമ്പൻസേഷൻ. 
തൃശ്ശൂർ. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


ടി 


